Kerala Gazette No. 28 dated 10th July 2007. 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 5238 / ലെഗ്. എ - 1/ 2003/ നിയമം. 


തിരുവനന്തപുരം, 


2007 ഏപ്രിൽ 2 . 
1929 ചൈതം12 , 


- 2007 മാർച്ച് 30 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന ഓർഡിനൻസ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ജോർജ്ജ് ജെയിംസ്, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2007 - ലെ 38 -ാം നമ്പർ ഓർഡിനൻസ് 


2007 - ലെ കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) 

- ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ളിക്കിന്റെ അൻപത്തെട്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 
1968- ലെ കേരള നികുതി വസൂലാക്കൽ ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . 2005- ലെ കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ് 
( 2005 - ലെ 20) 2005 ഡിസംബർ 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടു 
ത്തിയതിനാലും; 


2006 ഫെബ്രുവരി 3 -ാം തീയതി ആരംഭിച്ച്, 2006 ഫെബ്രുവരി 21 -ാം തീയതി 
അവസാനിച്ചതും 2006 മാർച്ച് 14 -ാം തീയതി ആരംഭിച്ച് 2006 മാർച്ച് 15 -ാം തീയതി 
അവസാനിച്ചതുമായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിന് പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുവേണ്ടി 2006 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, (2006 - ലെ 10 ) 2006 മാർച്ച് 
17 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 

- 2006 മേയ് 24 -ാം തീയതി ആരംഭിച്ച് 2006 ജൂൺ 30 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2006 - ലെ 10 -ാം 
നമ്പർ ഓർഡിനൻസിനുപകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കു ന്നതിനും പാസ്സാക്കു ന്നതിനും കഴിയാ തി 
രുന്നതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2006 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, ( 2006 - ലെ 38 ) 2006 ജൂലൈ 
5 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 

- 2006 - സെപ്റ്റംബർ 18 -ാം തീയതി ആരംഭിച്ച് 2006 ഒക്ടോബർ 26 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2006 - ലെ 
38 -ാം നമ്പർ ഓർഡിനൻസിനുപകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതി 
നുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കു ന്ന തിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും; 


| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2006 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, ( 2006- ലെ 51) 2006 ഒക്ടോബർ 
30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 

- 2006 ഡിസംബർ 27 -ാം തീയതി ആരംഭിച്ച് 2006 ഡിസംബർ 29 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2006 - ലെ 51 -ാം 
നമ്പർ ഓർഡിനൻസിനുപകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതി 
രുന്നതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, (2007 - ലെ 10 ) 2007 
ഫെബ്രുവരി 4 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും, 

2007 മാർച്ച് 2 -ാം തീയതി ആരംഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2007 - ലെ 10 -ാം 
നമ്പർ ഓർഡിനൻസിനുപകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതി 
രുന്നതിനാലും; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) 
ഉപ ഖണ്ഡപ കാ രം , പ്രസ്തുത ഓർഡിനൻസ് 2007 ഏപ്രിൽ 13 -ാം തീയതി 
പ്രാബല്യത്തിലില്ലാതാകുമെന്നതിനാലും; 

പ്ത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്തിയില്ലാ യെ ങ്കിൽ 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 

- കേരള സംസ്ഥാന നിയമസഭ സമ്മേളന ത്തിലല്ലാത്തതിനാലും, സത്വര 
നടപടിയെടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1 ) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
ഗവർണ്ണർ താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1 ) ഈ ഓർഡിനൻസിന് 2007 - ലെ കേരള 
നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേർ പറയാം. - 

(2) ഈ ഓർഡിനൻസിന്റെ 4 -ാം വകുപ്പ് 1980 ഫെബ്രുവരി 27 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2005 
ഡിസംബർ 12 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 

2. 1968- ലെ 15 -ാം ആകറ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് 1968 - ലെ നികുതി വസൂലാക്കൽ ആക്റ്റിന് 
(1968- ലെ 15 ) ( ഇതിനുശേഷം പ്രധാന ആക്ട് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 മുതൽ 
7 വരെ വകു പ്പു ക ളിൽ പരാമർശിച്ചി രി ക്കു ന്ന ഭേദ ഗ തികൾക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3 . 69 -ാം വകു പ്പി ന്റെ ഭ ദ ഗ തി . - പ ധാ ന ആ ക് റ്റി ല 6 9 -ാം 
വകുപ്പിൽ, 

- (1) (2) -ാം ഉപവകുപ്പിൽ “ ഡിമാന്റ് ഉത്ഭവിച്ചത് എന്ന വാക്കുകൾക്കുപകരം 
“ വീഴ്ച വരുത്തുന്ന ആളോ അയാളുടെ ജാമ്യക്കാരനോ താമസിക്കുകയോ വസ്ത 
കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത്, എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( 2) ( 5) -ാം ഉപവകുപ്പിൽ, - 

( എ ) “(1) -ാം ഉപവകുപ്പ് പ്രകാരമോ ( 4) -ാം ഉപവകുപ്പ് പ്രകാരമോ 
സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ് എന്ന വാക്കുകൾക്കും, അക്കങ്ങൾക്കും, ബ്രാക്കറ്റുകൾക്കും 
പകരം, “അതത് സംഗതിപോലെ, (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റോ 
( 2) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അർത്ഥനയോ, ലഭിച്ചാൽ എന്ന വാക്കുകളും, 
അക്കങ്ങളും, ബ്രാക്കറ്റുകളും ചേർക്കേണ്ടതാണ്; 

( ബി ) രണ്ടാമത്തെ വാചകത്തിലെ “( 4 ) -ാം ഉപവകുപ്പോ എന്ന വാക്കു 
കളും, അക്കവും ബ്രാക്കറ്റുകളും വിട്ടുകളയേണ്ടതാണ്. 

- 4 . 71 -ാം വകു പ്പിന്റെ ഭേദ ഗതി. പ ധാ ന ആ ക് റ്റി ന്റെ 71 -ാം 
വകുപ്പിന് താഴെപ്പറയുന്ന ക്ലിപ്സ് നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നാൽ തുകകൾ വസൂലാക്കുന്നതിന് സർക്കാർ നിർണ്ണയിച്ചേക്കാവുന്ന 
പ്രകാരമുള്ള അങ്ങനെയുള്ള നിരക്കിലും അങ്ങനെയുള്ള രീതിയിലും കളക്ഷൻ 
ചാർജ്ജ് അട യ് ക്കു വാൻ അതത് സംഗതിപോലെ, അങ്ങ നെ യുള്ള പ്രത്യേക 
സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ തരങ്ങളിലോപെട്ട സ്ഥാപന 
ങ്ങ ളോ , അ ല്ലെ ങ്കിൽ സ്വയം ഭ ര ണ സ്ഥാ പ ന ങ്ങ ളോ , ബാദ്ധ്യ സ്ഥ രാ യി രി 
ക്കുന്നതാണ്. . 


72 -ാം 


- 5 . 72 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - പ ധാ ന ആ ക് റ്റി ല 
വകുപ്പിൽ - 


( 1) മാർജിൻ ശീർ ഷ ക ത്തിൽ “വഞ്ചന ആരോപി ക്ക പ്പെട്ടി രി ക്കു 
മ്പോളൊഴികെ എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്; 

- (2) നിലവിലുള്ള 72 -ാം വകുപ്പ് ആ വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പായി 
പുനരക്കമിടേണ്ടതും, 

( എ ) അപ്രകാരം പുനരക്കമിട്ട (1) -ാം ഉപവകുപ്പിൽ - 

(i) (i) -ാം ഖണ് ഡ ത്തിൽ “ റവന്യൂ ബോർ ഡ് എന്ന വാക്കു 
കൾക്ക് പകരം “ലാന്റ് റവന്യൂ കമ്മീഷണർ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( ii ) ക്ലിപ്ത നിബന്ധന വിട്ടുകളയേണ്ടതാണ്; 

( ബി ) അപ കാരം പു ന ര ക്ക മിട്ട (1) -ാം ഉ പ വ കുപ്പിനു ശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- “(2) ഈ ആക്റ്റമൂലമോ അതിൻകീഴിലോ സർക്കാരോ, ലാന്റ് റവന്യൂ കമ്മീ 
ഷണറോ കളക്ടറോ ഈ ആക്ടിൻകീഴിലുള്ളഏതെങ്കിലും ഉദ്യോഗസ്ഥനോഅധികാ 
രസ്ഥനോഒത്തുതീർപ്പാക്കുകയോ, തീർപ്പാക്കുകയോ കൈകാര്യം ചെയ്യുകയോ തീരുമാ 
നി ക്കു കയോ ചെയ്യേണ്ട ഏതൊരു പ്രശ് ന വും ഒത്തു തീർപ്പാ ക്കു ക യോ , 
തീർപ്പാക്കുകയോ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളഏതൊരു 
സംഗതിയും തീരുമാനിക്കുകയോ ചെയ്യു വാൻ യാതൊരു സിവിൽ കോടതിക്കും 
അധികാരിത ഉണ്ടായിരിക്കുന്നതല്ല. . 

- 6 . 81 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - പ ധാ ന ആ ക്റ്റില 81 -ാം 
വകുപ്പിൽ, - 

- (1 ) ( 1) - ം ഉ പ വകു പ്പി ന് പക രം , താഴെപ്പറ യു ന്ന ഉ പ വ കുപ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “(1) 72 -ാം വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി, 
ഒരാളിൽനിന്നും കിട്ടേണ്ടതോ കിട്ടേ ണ്ടതെന്ന് ആരോപിക്ക പ്പെടുന്നതോ ആയ 
കുടിശ്ശിക സംബന്ധിച്ച്, ഈ ആക്ട് പ്രകാരം എടുത്ത ഏതെങ്കിലും തീർപ്പോ 
പുറ പ്പെ ടു വിച്ച് ഏതെങ്കിലും ഉത്ത രവോ അല്ലെങ്കിൽ എടുത്ത ഏതെങ്കിലും 
നടപടിയോമൂലം സങ്കടം അനുഭവിക്കുന്ന ഏതൊരാളിനും സർക്കാരിനെതിരെ 
തക്ക അ ധി കാ രി ക ത യുള്ള ഒരു സിവിൽ കോട തി യിൽ ഒരു വ്യവഹാരം 
ബോധിപ്പിക്കാവുന്നതാണ്: 

എന്നാൽ, സങ്കടം അ നു ഭ വി ക്കുന്ന ആൾ തന്റെ സങ്ക ട നി വാ ര ണ 
ത്തിനായി ഈ ആക്റ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിഹാരമാർഗ്ഗങ്ങൾ സ്വയം 
തേടിയിരിക്കേണ്ടതാണ്. ; 

(2 ) (2) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്ത നിബന്ധന യിൽ രണ്ടു സ്ഥലങ്ങ 
ളിലും വരുന്ന “ റവന്യൂ ബോർഡ്” എന്ന വാക്കുകൾക്ക് പകരം “ലാന്റ് റവന്യൂ 
കമ്മീഷണർ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

7 , 83 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - പ ധാ ന ആ ക് റ്റിലെ 83 -ാം 
വകുപ്പിൽ - 

( 1) മാർജിൻ ശീർഷകത്തിൽ “റവന്യൂ ബോർഡ് എന്ന വാക്കുകൾക്ക് 
പകരം “ലാന്റ് റവന്യൂ കമ്മീഷണർ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(2) (1) - ഉം , ( 2 )- ഉം ( 3) - ഉം ഉപവകുപ്പുകളിൽ “റവന്യൂ ബോർഡ്” 
എന്ന വാക്കുകൾ വരുന്നിടത്തെല്ലാം പകരം “ലാന്റ് റവന്യൂ കമ്മീഷണർ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

- 8. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2007 - ലെ കേരള നികുതി വസൂലാക്കൽ 
( ഭേദഗതി) ഓർഡിനൻസ് ( 2007 - ലെ 10) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി 
കരു ത പ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ അല്ലെങ്കിൽ എടു ത്തതോ, 
എടു ത്ത താ യി കരു ത പ്പെ ടു ന്നതോ ആയ ഏതെ ങ്കിലും നട പ ടിയോ ഇ 
ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോ 
അല്ലെങ്കിൽ എടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


- ആർ. എൽ. ഭാട്ടിയ , 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


വി. കെ . ശ്രീകുമാർ, 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


